3.MLTVO 


Gover ofthe 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th July 1983 
Vol. XXVIIIJ Trivandrum , Thursday, 

6th Sravana 1905 (Saka) 


[No, 802 


+ 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 84725/ Pol. C2 /83 /GAD . 

Dated, Tripandrum , 26th July 1993. 
S. R. O. No. 945 /83. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India , the President has in 
Notification of Government of India in the Ministry of Home Affairs 
No. 2/4 /63 /Judl . dated 31st May, 1963 published as S.O. 1543 in Part II . 
Section 3 subsection (ii) of the Gazette of India No. 23 dated the 
8th June, 1963 entrusted the Government of Kerala with their consent, 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to the acquisition of lands for the 
purpose ofthe Union in the State of Kerala ; 

And whereas, under subscction (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801/Pol. C2 /82-1/GAD 
dated the 7th February , 1983 in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I of the 
Kerala Gazette No. 8 dated the 22nd February, 1993; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the 
lands specified in the schedule below ; 

33 /3162/S 


2 


more 


or 


And whereas, the Government are satisfied that the said lands 
have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the landsspecificd in the schedule below and 
measuring 2.0436 hectares, be the same a little 

less , 
are needed for a public purpose, to wit for the establisment of Naval 
Academy at Ezhimala and under section of the said Act direct the Special 
Tahsildar ( L.A ) No.V , Naval Academy, Ramanthali to take order for the 
acquisition of the lands. Further , under subsection (1) of section 19 of 
the said Act the Government direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication 
of the notice mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar 
( L..A) No.V , Naval Academy, Ramanthali and may be inspected at 
any time during office hours. 

എസ്. ആർ. ഒ. നമ്പർ , 945/83 : - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം 1) -ാം ഖണ്ഡംമുലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ടപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i ) -ാം ഉപവകുപ്പിൽ എസ്. ഒ , 1543 ആയി 
പ്രസിദ്ധീകരിച്ച കേന്ദ് ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1968 മേയ് 31 -ാം തീയതിയിലെ 214/1963 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ° ഞാ 
പനത്തിൽ, കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°° 
(1962- ലെ 21 ) ( പകാരമുളള കേന്ദ് സർക്കാരിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° s (1962- ലൈ 21 ) 3 -ാം വകുപ്പ് 
1 ) . ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിന്റെ 1 -ാം ഭാഗത്ത്എസ്. ആർ. ഒ . 204183 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി.സി2 /82-1/ ജി.എ.ഡി 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
( പസിദ ° ധീകരിച്ചിട്ടുള്ളതിനാലും ; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) - ാം ഉപവകുപ്പുപ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത കററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് 
കേരള സർക്കാർ നിർദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിനം ബാദ° ധ്യംവന്നിരിക്കുന്നതിനാലും 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക 6 -ാം വകുപ്പു പ്രകാരം 
കേരള സർക്കാർ താഴെ പട്ടികയിൽ പറത്തിട്ടുളളതും 2.046 ഹെക്ടർ 
വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒര 
പൊതുആവശ്യത്തിന്, അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി 


അൽ ക്കാ 


സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന 

ഇതിനാൽ പ്രഖ്യാപിക്കുകയും 
(പസ്തുത ആക° ററ് 7 -ാം വകുപ്പു പ്രകാരം പസൗതുത സ്ഥലം വിലയ്ക്കെ 
ടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ 
ഡമിക് (എൽ എ ) V സ്പെഷ്യൽ തഹസീൽദാരോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

മാത്രമല്ല , പ്രസ്തുത ആക"s ° 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പ് പ്രകാര 
മുളള നോട്ടീസ് പസിദ°ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചുദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നസം 
സർക്കാർ 19 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ എ ) V 
സ്പെഷ്യൽ തഹസീൽദാരുടെ ഒാഫീസിൽ സൂക്ഷിച്ചിട്ടുളളതുംആഫീസ് 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരിംശംധിക്കാവുന്നതുമാണ്. 

SCHEDULE 
District - Cannanore. 

Taluk - Taliparamba . 
Village - Ramanthali . 

Desom - Ettikulam . 
( The extent given is scrutinised) 
Sl. No. Sy . No , Description 

Extcat in 

Hectares 
8/1 Garden 

0.2001 
8/5 

0.0832 
8/2 

0.1052 
8/3 

0,3682 
8/4. s.c.Wet 

0.6565 
8 | 6 

0.1821 
8/7 

0.2395 
8/8 

0.0120 
89 

0.1968 


1 1 


1 


11 


Total 


2.0436 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has, in Notification No. 2/4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire lands for the use of Central Government in the State 
and it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose viz. for the establishment 
of a Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 


4. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പ 
ടുത്തുന്നതിന് ഉദ° ലേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ ° പതി 31-5-1963- ലെ 2 |4| 63|മുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക്, സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാര അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ ഒരു 
നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആ വശ്യമാണെന്ന സർക്കാരിന് 
ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനും ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


By order of the Governor, 

P. VIBWANATHAN NAIR , 
4dditional Secretary to Government. 


PRINTED AND PURLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1983. 


Reg . No.Kila 


Government of Kerala 

1949 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th July 1983 
Vol. XXVIII ] Trivandrum , Thursday, 

-[No . 894 
6th Sravana 1905 ( Saka ) 


GOVERNMENT OF KERALA 
General Administration ( Political- C ) Department 

DECLARATION 
No. 84727/ Pol. C2 /83 /GAD , 

Dated , Trivandrum , 26th July 1983. 
S.R.O. No. 947/ 83. - Whereas, in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India the President has in 
Notification of Government of India in the Ministry of Home 
Affairs No. 2 /4/63/Judl. II dated 31st May 1963, published as 
S.O. 1543 in Part II , Section 3 , subsection (ii) of the Gazette of India 
No. 23 dated the 8th June, 1963 entrusted the Government of Kerala , with 
their consent, the functions of the Central Government under the Kerala 
Land Acquisition Act, 1961 (Act 21 of 1962 ), in relation to acquisition of 
lands for the purpose of the Union in the State of Kerala ; 
EA And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No.107801 /Pol. C2 /82-1/GAD . 
dated the 7th February 1983, in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I of the 
Kerala Gazette No. 8 dated the 22nd February 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall not apply to the 
• lands specified in the Schedule below ; 

33 /31641J 


2 


- s 


ഭ ര ണ ഘ ച ന 


And whereas, the Government are satisfied that the said lands have to 
be acquired for a public purpose ; 

Now , therefore , the Government of Kerala hereby declare under section 
6 of the said Act that the lands specified in the Schedule below and measur 
ing 0.9773 hectares be the same a little more or less, are needed for a 
public purpose, to wit for the Establishment of Naval Academy at Ezhimala 
and under section 7 of the said Act direct the Special Tahsildar (LA ) No. I 
NavalAcademy, Ramanthali to take order for the acquisition of the lands. 
Further, under subsection (1) of section 19 of the said Act, the Government 
direct that the Collector may take possession of the lands on the expiry of 
fifteen days from the date of publication of the notice mentioned in sub 
section (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar , 
( LA) No. I, Naval Academy, Ramanthali and may be inspected at any 
time during office hours. 
എസ്. ആർ. ഒ . നമ്പർ 947/ 83.- ഇൻഡ്യൻ 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖൺഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാംഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i)-ാം ഉപവകുപ്പിൽ എസ്. ഒ, 1543 ആയി 
പസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1963 മേയ് 31 -ാം തീയതിയിലെ 2/4/1963 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജഞാ 
പനത്തിൽ, കേരള സംസ്ഥാനത്ത യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക° ററ ( 1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 
കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ, ഒ , 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി, സി . 2882-1 / ജി . എ . ഡി . 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
( പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും; 

( പസ്തുത ആക°° 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക°°(5) -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള 

സംഗതിക്ക ബാധകമാകുന്നതല്ലെന്ന്, 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും, 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക°° 6-ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.9773 ഹെക്ടർ വിസ്തീർണ്ണ 
അത്തിൽ അൽപ്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക°8 ° 7 -ാം 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) I സ്പെഷ്യൽ 
തഹശീൽദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


3 


ആഫീസ 


മാ ( തമല്ല , പ്രസ്തുത ആക° 8 ° 9 -ാം വകുപ്പ്(1 ) -ാം ഉപവകുപ്പു പ്രകാരമുളള 
നോട്ടീസ് പസിദ°ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴിയു 
മ്പാൾ ( പസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ്( 1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ . ) I 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതുമാണ്. 

SCHEDULE 
District- Cannanore. 

Taluk - Taliparamba . 
Village-- Ramanthali. 

Desom — Ramanthali. 
( The extent given is scrutinised ) 
Sl. No. Survey No. 

Description 

Extent in hectares 
173/2 S.C. Wet 

0.0157 
2 17313 

0.0301 
3 173 / 4 

0 ,0009 
4 173,5 

0. 0090 
5 173/6 

0. 0117 
6 173/7 

0.1700 
1738 

0.1141 
8 173,9 

0.0952 
9 173/10 

0.1026 
| 10 173/11 

0.1067 
11 173/12 

0.0990 
12 173/13 

0.0570 
13 173/14 

0.1113 
14 173/15 

0,0540 


1 


35 


33 


11 


3 


13 


33 


Total 


0.9773 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4/ 63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 

acquire land for the use of the Central Government in the State and it 
appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz . for the establishment of 
a Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 


4 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/ 4/63/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിൻറ 

സമ്മതത്തോടുകൂടി 
സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ ° ക്കെ 
ടുക്കാനുളള അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറ ഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 
. 


1 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secret to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 . 


Reg . No. Klipata 


Governinent of Korala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th July 1983 


Vol. XXVIIN Trivandrum , Thursday, 


[No. 806 


6th Sravana 1905 


TI 


GOVERNMENT OF KERALA 

54 
Local Administration and Social Welfare (C ) Department 

NOTIFICATION 


No. 47514 /C3 /78 /LA & SWD. 

Dated , Trivandrum , 25th July, 1983. 
The following draft rules to amend the Kerala Panchayats (Common 
Service ) Rules, 1977 , published under Notification G.O.Ms. No. 84 /77/LA & 
SWD.dated the 23rd March , 1977 as S.R.O. No. 252/77 in the Kerala 
Gazette Extraordinary No. 180 dated the 23rd March , 1977 which the 
Government of Kerala propose to make in exercise of the powers conferred 
by sub-section (2 ) of section 39 of the Kerala Panchayats Act, 1960 (32 of 
1960 ), read with sub-section (1) of section 129 thereof, is hereby published 
for general information as required by sub-section (2) of section 130 of the 
said Act. 

Notice is hereby given that the said draft will be taken up for considera . 
tion on or after the 1st September 1983 and that any objections or suggestions 
thatmay be received in respect of the said draft from any person before the 
date specified above will be considered by Government. Objections and sug 
gestions, if any, shall be addressed to the Special Secretary to Government, 
Local Administration and Social Welfare Department, Government Secretariat, 
Trivandrum . 

$3/3167/Ma. 


2 


DRAFT RULES 


1. Short title and commencement.-- These Rules may be called the Kerala 
Panchayats (Common Service) Amendment Rules 1983. 

2. They shall come into force at once 

2. Amendmentof the Rules. In the Kerala Panchayats (Common Service ) 
Rules, 1977, in the Annexure. 
( 1) Under the heading " Group I" 

for " category 1, Head Clerk " the following categories shall be 
substituted, namely : 
" Category 1 

Manager 
Category IA 

Head Clerk " ; 
( 2 ) in "Group 1" , under the heading 

" the qualifications and method of recruitment to the 
categories of posts" , the existing Category " 1. 
Head . Clerk" in column (1) shall be renumbered as 
" Category 1A ” and before the Category as so renumbered 
and the entries relating thereto in columns (2) and (3 ), 
the following category and entries shall, respectively 
be inserted , namely : 


(1 ) 


" Manager 


(2 ) 

(3) 
By Promotion from 1 . 

S.S.L.C. or cquivalent 
Head Clerks/ 

2 . Pass in Account Test (Lower ) 
Panchayat Assistants 3. Panchayat Executive Officers 
Grade 1. 

Training or Panchayat Test. 
Note : - Only in the absence of 

persons in the feeder 
category with qualifica 
tions (2 ) and (3 ) above , 
othersmay be promoted 
subject to the condition 
that they should acquire 
them within the period of 
probation failing which 
they will be reverted ” . 


By order of the Governor, 


G. SOMANATHAN , 
Additional Secretary 


$ 


Explanatory Note 
(This does not form part of the amendment, bat is intended to indiente 
its general purport), 

According to G.O. Ms. 83 /77 /LA & SWD. dated 16-3-1977 the post of 
Managers has been sanctioned to the Special Grade Panchayat. The quali 
fication , incthod ofappointmentetc. to these posts have to be prescribed . 

The amendments are intended to achieve the above object. 


PRINTED AND PUBLISHED BY THE 6. G. P. AT THE GOVERNMENT PRB86, 

TRIVANDRUM , 1083 . 


